Kerala Gazette No. 22 dated 29th May 2018. 
PART II 


- 
सत्यमेव जयते 


4 , 


( 1 


GOVERN 


. 


സർ 


KERALA 


WMENT OF KE 


e 
- പാ 


കേരള സർക്കാർ 


- സംഗ്രഹം 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ്- നിയമസഭാ ഹോസ്റ്റൽ ജീവനക്കാര്യം 
അനധികൃതമായി ഓഫീസിൽ ഹാജരാകാതിരിക്കുന്ന ശ്രീ . വി. ഷിബുകുമാർ, 
- അമിനിറ്റീസ് അസിസ്റ്റന്റ് ( എം .എൽ. എ . ഹോസ്റ്റൽ)- നെ സർവ്വീസിൽനിന്ന് 

നീക്കം ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


സ . ഉ. ( എംഎസ്.) നമ്പർ 680 / 2018 / നി . സെ . തീയതി, തിരുവനന്തപുരം, 2018 ഏപ്രിൽ 23. 


പരാമർശം: - (1) 1982 - ലെ കേരള ലെജി സ്നേച്ചർ സെക ട്ടേറിയറ്റ് സർവ്വീസ് 

(കൺട്രോൾ ആന്റ് അപ്പീൽ) റൂൾസ്. 
(2) ശ്രീ . വി . ഷിബു കു മാർ, അമി നിറ്റീസ് അസിസ്റ്റന്റിന് 

നൽകിയിട്ടുള്ള മെമ്മോകളും കുറ്റാരോപണ പ്രതികകളും. 
(3) ശ്രീ . എസ്. പസ ന്ന കു മാർ, ജോയിന്റ് സെക്രട്ട റിയുടെ 

25 -11 - 2015- ലെ അന്വേഷണ റിപ്പോർട്ട്. 
(4) കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ സെക ട്ട റിയുടെ 
- 15 -3 - 2018 - ലെ A1 ( 3 ) 8660 /17/ GW നമ്പർ കത്ത് . 


ഉത്തരവ് 
നിയമസഭാ സെക്രട്ടേറിയറ്റിൽ അമിനിറ്റീസ് അസിസ്റ്റന്റായി 12-6- 2003 - ന് ജോലിയിൽ 
പ്രവേശിച്ച ശ്രീ . വി . ഷിബുകുമാർ 15 വർഷക്കാലയളവിനുള്ളിൽ പത്തിലധികം തവണ 
കളിലായി ഏകദേശം 11 വർഷം അനധികൃതമായി ജോലിയിൽ നിന്ന് വിട്ടുനിന്ന ഒരു 
ജീവനക്കാരനാണ്. ടിയാൻ 4-8-2013 - ന് ശേഷം നാളിതുവരെ ഡ്യൂട്ടിക്ക് ഹാജരാകാതെ 


G. 1 /2018/DTP. 


165 


അനധികൃത അവധി തുടർന്നുവരികയാണ്. ജോലിക്ക് കൃത്യമായി ഹാജരാകാതിരിക്കുക, 
യഥാസമയം ലീവപേക്ഷ സമർപ്പിക്കാതിരിക്കുക, വിശദീകരണം ആരായുമ്പോൾ 
പ്രതികരിക്കാതിരിക്കുക, കടുത്ത അച്ചടക്കനടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കുമ്പോൾ 
മെഡിക്കൽ സർട്ടിഫിക്കറ്റും ലീവ് അപേക്ഷയും ഹാജരാക്കി ജോലിയിൽ പ്രവേശിച്ച് 
കടുത്ത ശിക്ഷാ നടപടികളിൽനിന്ന് ഒഴിവാകുക എന്ന ശീലം ടിയാൻ അനുവർത്തിച്ചു 
വന്നിരുന്നു . അവധി അപേക്ഷ സംബന്ധിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറപ്പെടുവി 
ച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും ചട്ടങ്ങളും ടിയാൻ നിരന്തരമായി ലംഘിക്കു ന്നതു മൂലം 
ബഹു . നിയമസഭാംഗങ്ങളുടെ ക്ഷേമ/ സേവന ആവശ്യങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ള ടി 
ഉദ്യോഗസ്ഥന്റെ സേവനം ദീർഘകാല മായി ഈ ഓഫീസിന് ലഭിച്ചി രു ന്നില്ല . 
താക്കീതുകൾക്കും ശിക്ഷാ നടപടികൾക്കും ശേഷവും വീണ്ടും അനധികൃതമായി 
ജോലിക്ക് ഹാജരാകാതിരിക്കുക എന്ന ഗുരുതരമായ കൃത്യവിലോപവും കടുത്ത 
അച്ചടക്കലംഘനവുമാണ് ടിയാൻ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. 
-- 2. 2006 - ൽ ടിയാന്റെ 6 /4 വർഷത്തെ തുടർച്ചയായ അനധികൃത ഹാജരില്ലായ്മ 
സംബന്ധിച്ച് അന്വേഷണം നടത്തി ശ്രീ . എ . മാധവൻകുട്ടി, അഡീഷണൽ സെക്രട്ടറി 
സമർപ്പിച്ച റിപ്പോർട്ടിൽ "ടിയാന്റെ നിരുത്തരവാദപരമായ സമീപനം സർവ്വീസിൽ 
തുടരാൻ താൽപര്യമില്ലെന്നതിനെ സൂചിപ്പിക്കുന്നതായി രേഖപ്പെടുത്തിയിരുന്നു . എന്നാൽ, 
"Border Line Personality Disorder എന്ന മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നു 
എന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ടിയാനെ KSR പാർട്ട് I , റൂൾ 24 
പ്രകാരം സർവ്വീസിൽ നിന്നും നീക്കം ചെയ്യാതെ മനുഷ്യത്വപരമായ പരിഗണന നൽകി 
27 -5- 2011- ന് ജോലിയിൽ തിരികെ പ്രവേശിക്കുവാൻ അനുവദിക്കുകയും, പ്രസ്തുത 
അനധികൃത ഹാജരില്ലായ്മയ്ക്ക് 1982- ലെ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് സർവ്വീസ് 
(കൺട്രോൾ ആന്റ് അപ്പീൽ) റൂൾസ്, ചട്ടം 5 ( 1) (1) പ്രകാരം ടിയാനെ " സെൻഷ്വർ 
ചെയ്യുകയും ചെയ്തിരുന്നു . 

- 3. 5 - 1 - 2012 മുതൽ വീണ്ടും പല കാലയളവുകളിലായി അനധികൃത അവധി 
തുടർന്ന ശ്രീ . വി. ഷിബുകുമാർ 4- 8 -2013 മുതൽ നാളിതുവരെ ജോലിക്ക് ഹാജരാ 
യിട്ടില്ല . ശ്രീ . എസ്. പ്രസന്നകുമാർ, ജോയിന്റ് സെക്രട്ടറി പരാമർശം (3) പ്രകാരം 
25 - 11 - 2015 - ൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ, ദീർഘകാലം അനധികൃതമായി 
ജോലിക്ക് ഹാജരാകാതിരിക്കുക എന്നത് ശ്രീ . വി . ഷിബുകുമാർ ശീലമാക്കിയിരിക്കുക 
യാണെന്ന് ആവർത്തിക്കുകയും, ടിയാൻ കാരണംകാണിക്കൽ നോട്ടീസ് കൈപ്പറ്റിയിട്ടും 
വിശദീകരണം നൽകുകയോ അന്വേഷണ ഉദ്യോഗസ്ഥന്മുമ്പിൽ ഹാജരാകുകയോ 
ചെയ്യാതെ തികച്ചും നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും 
രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ, ശ്രീ. വി. ഷിബുകുമാർ ജോലിയിൽനിന്ന് ദീർഘകാലം 
അനധികൃതമായി വിട്ടു നിൽക്കുന്നു എന്ന കുറ്റം ചെയ്തതായി സംശയാതീതമായി 
തെളിഞ്ഞിട്ടുണ്ടെന്നും പ്രസ്തുത കുറ്റത്തിന്റെ ഗൗരവത്തിന് അനുസൃതമായ ശിക്ഷയ്ക്ക് 
ടിയാൻ അർഹനാണെന്നും റിപ്പോർട്ടിൽ ശിപാർശ ചെയ്യുന്നു . 


166 


4. അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച് സർവ്വീസിൽനിന്ന് നീക്കം ചെയ്യാതിരിക്കാൻ 
തക്കതായ കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് 7 ദിവസത്തിനകം സമർപ്പിക്കണ 
മെന്നാവശ്യപ്പെട്ട് 31-3 - 2017 - ന് അയച്ച മെമ്മോ ടിയാൻ 11 - 4- 2017 - ൽ കൈപ്പറ്റിയെങ്കിലും, 
ഓഫീസിൽ നേരിട്ട് ഹാജരാവുകയോ വിശദീകരണം നൽകുകയോ ചെയ്തിട്ടില്ല . 1982 - ലെ 
കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് സർവ്വീസ് (കൺട്രോൾ ആന്റ് അപ്പീൽ) റൂൾസ്, 
ചട്ടം 5 ( 1) ( v) മുതൽ (ix ) പ്രകാ രമുള്ള കടുത്ത ശിക്ഷ ടിയാന് നൽകു വാൻ 
തീരുമാനിച്ചതിനെത്തുടർന്ന്, അനധികൃതമായി ഓഫീസിൽ ഹാജരാകാതിരുന്ന 4- 8 -2013 
മുതൽ ടിയാനെ ചട്ടം 5 ( 1) ( vii ) പ്രകാരം സർവ്വീസിൽനിന്ന് നീക്കം ചെയ്യാതിരിക്കാൻ 
കാരണമുണ്ടെങ്കിൽ ആയത് രേഖാമൂലം ബോധിപ്പിക്കുവാൻ 21-7- 2017 - ലെ നോട്ടീസ് 
മുഖേന ശ്രീ . വി. ഷിബുകുമാറിനെ അറിയിക്കുകയും, ആയത് 1- 8 -2017 - ൽ ടിയാൻ 

കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. നോട്ടീസിന് മറുപടി നൽകുന്നതിനായി അനുവദിച്ച 
30 ദിവസത്തെ കാലാവധി 31- 8 - 2017 - ൽ അവസാനിച്ചെങ്കിലും നാളിതുവരെ ടിയാനിൽ 
നിന്ന് ഒരു വിശദീകരണവും ഈ ഓഫീസിൽ ലഭിച്ചിട്ടില്ല . 


- 5. പ്രസ്തുത നോട്ടീസിന് ശ്രീ . വി . ഷിബുകുമാറിന് വിശദീകരണമൊന്നും 
ബോധിപ്പിക്കാനില്ല എന്ന നിഗമനത്തിൽ, 1982 - ലെ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് 
സർവ്വീസ് (കൺട്രോൾ ആന്റ് അപ്പീൽ) റൂൾസ്, ചട്ടം 5 ( 1) ( vii ) പ്രകാരം ടിയാനെ 
സർവ്വീസിൽനിന്ന് നീക്കം ചെയ്യാൻ താൽക്കാലികമായി തീരുമാനിച്ച് ചട്ടം 9(12 )(ii)(a ) 
പ്രകാരം കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെ ഉപദേശം ആരാഞ്ഞിരുന്നു . 

6. കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ 
വിശദമായി പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 1982 - ലെ കേരള 
ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് സർവ്വീസ് (കൺട്രോൾ ആന്റ് അപ്പീൽ) റൂൾസിലെ 
ചട്ടം 5( 1) ( vii) പ്രകാരം ശ്രീ . വി . ഷിബു കുമാർ, അമി നിറ്റീസ് അസിസ്റ്റന്റിനെ 
സർവ്വീസിൽനിന്നും നീക്കം ചെയ്യാനുള്ള തീരുമാനത്തോട് പരാമർശം (4) പ്രകാരം 
യോജിക്കുകയും അപ്രകാരം ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. 

7. ആയതിനാൽ, അനധികൃതമായി ഓഫീസിൽ ഹാജരാകാതിരിക്കുന്ന 4- 8 - 2013 
തീയതി പ്രാബല്യത്തിൽ ശ്രീ . വി . ഷിബു കെ മാർ, അമി നിറ്റീസ് അസിസ്റ്റന്റ്, 
എം .എൽ. എ . ഹോസ്റ്റലിനെ ( കോ മച്ചഴികം ഹൗസ്, താഴം, ചാത്തന്നൂർ പി . ഒ ., 
കൊല്ലം- 691 572 ) 1982 - ലെ കേരള ലെജിസ്ലേച്ചർ സൈക ട്ടേറിയറ്റ് സർവ്വീസ് 
(കൺട്രോൾ ആന്റ് അപ്പീൽ) റൂൾസിലെ ചട്ടം 5 ( 1) ( vii) പ്രകാരം നിയമസഭാ 
സെക്രട്ടേറിയറ്റ് സർവ്വീസിൽ നിന്ന് നീക്കം ചെയ്ത്ഉത്തരവാകുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


വി . കെ . ബാബുപ്രകാശ്, 

സെക്രട്ടറി. 


167 


പകർപ്പ് 

1. ബഹു . സ്പീക്കറുടെ പവറ്റ് സെക്രട്ടറി. 
2. സെക്രട്ടറിയുടെ പി . എ . 
3. എസ്റ്റേറ്റ് ഓഫീസർ, നിയമസഭാ ഹോസ്റ്റൽ. 
4. മാനേജർ, എം. എ . ഇ . വിഭാഗം. 
5. അസിസ്റ്റന്റ്മാനേജർ, നിയമസഭാ ഹോസ്റ്റൽ. 
6. സർവ്വീസസ് ( എ ), ഐ . റ്റി ., റിസപ്ഷൻ വിഭാഗങ്ങൾ. 
7. സെക്രട്ടറി, കെ . പി. എസ്. സി ., തിരുവനന്തപുരം ( ഉപരിപ്രതം സഹിതം ). 
8. ശ്രീ . വി. ഷിബുകുമാർ, കോമച്ചഴികം ഹൗസ്, താഴം, ചാത്തന്നൂർ പി. ഒ., 

കൊല്ലം - 691 572 [ പരാമർശം (3), (4) എന്നിവയുടെ പകർപ്പുകൾ സഹിതം). 
9. ഫയൽ നമ്പർ 3614 / എം . എ . സി .1/ 2004/ നി . സെ . 
10. കരുതൽ ഫയൽ. 


168 


